GOVSS 
OFKERALA 


Regn. No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL / TV ( N ) /634/ 2018-20 


ക 


സാം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 22 
22nd September 2020 

1196 കന്നി 6 
6th Kanni 1196 


നമ്പർ 


37 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 31 
31st Bhadra 1942 


PART III 


Forest Department 


അച്ചൻകോവിൽ ഡിവിഷൻ 


പുനർ ഇ - ലേല പരസ്യം 


നമ്പർ എ2-1927 2015. 


2020 സെപ്റ്റംബർ 4 . 


അച്ചൻകോവിൽ ഡിവിഷനിലെ കല്ലാർ റെയിഞ്ചിൽ വനം കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് 
സർക്കാരിലേയ്ക്ക് കണ്ടുകെട്ടിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിലും സ്ഥിതിയിലും 2020 ഒക്ടോബർ മാസം 1 -ാം തീയതി 
M / s MSTC മുഖേന , ടി സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബന്ധപ്പെട്ട നിബന്ധനകൾക്കും ഇതര വ്യവസ്ഥ 
കൾക്കും വിധ യ മാ യി ഇ- ലേ ല ത്തി ലൂടെ വിൽപ്പന നട ത്തു വാൻ തീരു മാ നിച്ചി രി ക്കു ന്നു . അ ന്ന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ ഇ - ലേലം നടക്കാതെ വന്നാൽ 12-10-2020 - ൽ ഇ - ലേലം നടത്തുന്നതായിരിക്കും. M / s MSTC 
കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കും, സ്ഥാപനങ്ങൾക്കും ടി ഇ - ലേലത്തിൽ പങ്കെടുക്കാ 
വുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക്, സ്ഥാപനത്തിന് ജി.എസ്.റ്റി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. 


ടി ഇ - ലേ ല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹിക്കു ന്ന വ്യക്തികൾ ഇ- ലേല ത്തിനു മു ൻ പായി വാഹന ങ്ങ ളുടെ 
ഗുണനിലവാരം നേരിൽക്കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. കൂടാതെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന നിരതദ്രവ്യം ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർ, അച്ചൻകോവിലിന്റെ പേരിൽ ഡിമാന്റ് ( ഡാഫ്റ്റായോ ഇ - ടഷറി സംവിധാനം വഴിയോ ഒടുക്കി ലേല 
ദിവസത്തിന് തൊട്ടുമുൻപത്തെ ദിവസം 5 മണിക്ക് മുമ്പായി ഈ കാര്യാലയത്തിൽ ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ 09946473645 , 0471-2529137 എന്നീ 
നമ്പരുകളിലും ബന്ധപ്പെടാവുന്നതാണ്. 


Gaz . No. 37 / 2020 /DTP ( Forest ) . 


679 


22nd SEPT. 20201 


FOREST DEPARTMENT 


528 


പട്ടിക 


ക്രമ 


വാഹനത്തിന്റെ 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 


നിരതദ്രവ്യം 


വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 

നമ്പർ 


നമ്പർ 


വിവരം 


സ്ഥലം 


1 


മഹീന്ദ്ര ജീപ്പ് 


KL - 02 - D - 4219 


5,000 


ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവ്, അച്ചൻകോവിൽ 


2 


മാരുതി 800 സിസി കാർ 


KL - 02 - J - 0021 


3,000 


3 


ടി വാഹനങ്ങൾ ഏതെങ്കിലും കാരണത്താൽ ഒരു വിധ മുന്നറിയിപ്പും കൂടാതെ വിൽക്കാതിരിക്കാനുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ അച്ചൻകോവിലിൽ നിക്ഷിപ്തമായിരിക്കും. സർക്കാർ ഉത്തരവ് ജി . ഒ . ( എം.എസ്) 212/15 ഫിൻ 
തീയതി 5-6-2015 - ലേയും പഴയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സ്കോപ്പ് കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച് 
കേരള സർക്കാരും M / s MSTC- യും തമ്മിൽ 13-3-2018 - ൽ ഏർപ്പെട്ടിട്ടുള്ള കരാറിലേയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 
ഉത്തരവുകളിലേയും ചട്ടങ്ങളിലേയും വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഇ - ലേലം നടത്തപ്പെടുന്നത്. 


നിബന്ധനകൾ 


1 . 


വിൽപ്പ ന യ ് വച്ചിരിക്കുന്ന വാഹ ന ങ്ങ ളുടെ നില വിലെ അ വ സ്ഥയും ഗുണ നില വാ രവും ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട റെയിഞ്ച് ഫോറസ്റ്റാഫീസറുടെ അനുവാദത്തോടുകൂടി പരിശോധിച്ച് 


ബോദ്ധ്യപ്പെടേണ്ടതാണ്. 


2 . 


വാഹനങ്ങളുടെ ആർ . സി . ബുക്ക് ലഭ്യമല്ലായെങ്കിൽ ലേലക്കാരൻ സ്വന്തം നിലയിലും ചെലവിലും ആയതിന്റെ 
ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതാണ്. 


3 . 


വാഹനങ്ങളുടെ ഇ - ലേലം സംബന്ധിച്ച് നിലവിലുള്ള നിബന്ധനകളിൽ പുതിയ പരിഷ്ക്കാരങ്ങൾ വന്നാൽ ആയതും 
ഇ - ലേലത്തിന് ബാധകമായിരിക്കും. 


4 . 


വിജയിയായ ലേലക്കാരൻ ലേല തുക ലേല സ്ഥിരീക രണ അറിയിപ്പ് ലഭിച്ച് 7 പ്രവൃത്തി ദിവസങ്ങൾക്കകം 
അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസറുടെ പേരിൽ തുക ഒടു ക്കേ ണ്ട താ ണ് . ഇതിനായി കേരള 
സർക്കാരിന്റെ ഇ - ടഷറി സംവിധാനം ഉപയോഗപ്പെടുത്തുകയോ, അല്ലെങ്കിൽ അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറ സ്റ്റാഫീസറുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റായോ മുഴു വൻ ലേല ത്തുകയും അനു ബന്ധ 
നികുതികളും ഒടുക്കാവുന്നതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് മാറുന്നതിനായി ബാങ്കുകൾ കമ്മീഷൻ ഈടാക്കുകയാണെങ്കിൽ 
ആയത് ലേലക്കാരൻ നൽകേണ്ടതാണ്. 


5 . 


ലേല നിബന്ധനകളിൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഫിനാൻസ്, ബഡ്ജറ്റ് & ആഡിറ്റ് ) , 
തിരു വ ന ന്ത പുരം അവർകൾ എ ന്തെങ്കിലും ഭേദ ഗ തിയോ മാറ്റമോ വരു ത്തി യാൽ ആയത് ഇ- ( ലേ ല ത്തിന് 
ബാധകമായിരിക്കും. 


6 , 


ഏതെങ്കിലും അപ്രതീക്ഷിത സാഹചര്യത്തിലുള്ള അവധി പ്രഖ്യാപനം മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങളാലോ 
1-10-2020 - ലെ ഇ - ലേലം നടക്കാതെ വന്നാൽ ടി ലേലം 12-10-2020 - ന് നടക്കുന്നതായിരിക്കും. 


കൂടുതൽ വിവരങ്ങൾ അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നും ( ഫോൺ 0475-2342315 ) , കല്ലാർ റെയിഞ്ച് 
ഫോറസ്റ്റാഫീസിൽ നിന്നും ( 0475-2342551 , 8547600520 ) എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാകുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
അച്ചൻകോവിൽ. 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


680 


22nd SEPT. 20201 


FOREST DEPARTMENT 


529 


2020 


കണ്ണൂർ ഡിവിഷൻ 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഡി-1984 / 2020 . 

ആഗസ്റ്റ് 19 . 
കണ്ണൂർ ഡിവിഷന്റെ കീഴിൽ 2020-21 സാമ്പത്തിക വർഷം താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സിവിൽ ജോലികൾ 
ഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവെച്ച ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കും വിധത്തിലുള്ള 
സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത എ , ബി, സി , ഡി ക്ലാസ്സ് കരാറുകാരിൽ നിന്നും 
ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


നിരത 


കമ് 
നമ്പർ 


പ്രവർത്തിയുടെ 

പേര് 


ഉദ്ദേശ 
അടങ്കൽ തുക 
( ലക്ഷത്തിൽ ) 

₹ 


ദ്രവ്യം 
₹ 


ദർഘാസ് 
ഫോറത്തിന്റെ വില 
( ജി.എസ്.ടി. + സെസ്സ് 

ഉൾപ്പെടെ) 3 


1 


0.70 


1,750 


650 


2020-21 


2 


1.51 


3,800 


650 


കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള സി , സി . എഫ് . 
ഓഫീസ് ടോയ്ലറ്റ് മെയിന്റനൻസ് പ്രവൃത്തി 
കൊട്ടിയൂർ റെയിഞ്ച് തോലമ്പ് സെക്ഷനിലെ മാംഗൂവ് 
റിസർവ്വ് ഫോറസ്റ്റ് ബൗണ്ട റി യിൽ കോൺക്രീറ്റ് 
പില്ലറുകൾ സ്ഥാപിക്കുന്നത് ( 45 എണ്ണം) 
കൊട്ടിയൂർ റെയിഞ്ച് തോലമ്പ സെക്ഷനിലെ കൊമ്മേരി 
ടൈപ്പ് 2 ക്വാർട്ടേഴ്സ് ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്ന 
പ്രവൃത്തി 


3 


0.92 


2,400 


650 


4 


0.46 


1,200 


650 


തളിപ്പറമ്പ് റെയിഞ്ചിലെ ശ്രീകണ്ഠാപുരം സെക്ഷനിലുള്ള 
അളകാപുരി വെള്ളച്ചാട്ടം ഏരിയയിൽ ടോയ്ലറ്റ് 
സ്ഥാപിക്കുന്ന പ്രവൃത്തി 2019-20 


5 


0.62 


1,600 


650 


കണ്ണവം റെയിഞ്ചിലെ ചെറുവാഞ്ചേരി സെൻട്രൽ 
നഴ്സറിയിലെ ടൈപ്പ്-2 ക്വാർട്ടേഴ്സ് നവീകരണ 
പ്രവൃത്തി ( ഇലക്ട്രിഫിക്കേഷൻ ) 


ദർഘാസ് പ്രമാണങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കണ്ണൂരിൽ നിന്നും ലഭ്യമാവുന്നതാണ്. 

കരാറുകാരുടെ ക്ലാസ് എ , ബി , സി , ഡി , പി . ഡബ്ല . ഡി . കോൺട്രാക്ടർ ലൈസൻസ് ( ഐറ്റം 3 , 5 - ന് കെ . എസ് . ഇ . ബി . 
ലൈസൻസുള്ള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺടാക്ടേഴ്സ് മാത്രം ). 

ഡിവിഷൻ റെയ്ഞ്ച്- കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ കൊട്ടിയൂർ തളിപ്പറമ്പ് കണ്ണവം റെയിഞ്ച്. 
പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി -1 മാസം. 
ദർഘാസ് പ്രമാണം ലഭ്യമാകുന്ന അവസാന തീയതിയും സമയവും - 28-9-2020 ഉച്ചക്ക് 1 മണി . 
ദർഘാസ് സമർപ്പിക്കാവുന്ന അവസാന തീയതിയും സമയവും -28-9-2020 വൈകുന്നേരം 3 മണി . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28-9-2020 വൈകുന്നേരം 3.30 മണി . 

ഏതെങ്കിലും കാരണവശാൽ 28-9-2020 -ാം തീയതിയിൽ ദർഘാസ് നടക്കാതെ വന്നാൽ മുൻപറഞ്ഞ സ്ഥലത്തും സമയത്തും 
വെച്ച് 29-9-2020 - ന് ദർഘാസ് നടത്തുന്നതായിരിക്കും. 

എഗ്രിമെന്റ് തീയതി മുതൽ 1 മാസത്തിനകം ജോലികൾ പൂർത്തിയാക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . 

കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട തീയതിയിലും 
സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കേരള പോതുമരാമത്ത് വകുപ്പിലെ എല്ലാ ദർഘാസ് നിബന്ധനകളും മേൽ 
ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാത്കൃത ഷെഡ്യൂൾ ബാങ്കിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് രൂപത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , 
കണ്ണൂരിന്റെ പേരിൽ പണയപ്പെടുത്തി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 1-11-1992 - ലെ ജി.ഒ. ( എം.എസ്. നമ്പർ 98/92 
പി.ഡബ്ല്യൂ.ഡി. പ്രകാരമുള്ള ഗ്യാരന്റി ഈ ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 3 200 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് ഹാജരാക്കേണ്ടതാണ്. അപൂർണ്ണമായതും ഇ.എം.ഡി. വെച്ചിട്ടില്ലാത്തതോ സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്നതോ ആയ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ഏതെങ്കിലും ടെൻഡർ യാതൊരു കാരണവും പറയാതെ 


681 


22nd SEPT. 20201 


FOREST DEPARTMENT 


530 


നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ അന്വേഷിച്ചാൽ 
( 100l Blum633Bleo www.keralaforest.gov.in ngm mongleno elsjooom . 

ദർഘാസ് സംബന്ധമായി PWD- യിലും വനം വകുപ്പിലും നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
mowƏDolol.090. 


No. D - 1984 /2020 . 

19th August 2020. 
Sealed competitive tenders in the prescribed form are invited till 1 p . m . on 28-9-2020 approved A , B , C , D Class 
Contractors of PWD Kerala for the following works by the undersigned for and on behalf of Governor of Kerala . 
Tender form can be had from the office of the undersigned on request in writing till 1 p . m . on the date of tender on 
payment of its cost and taxes . The last date and time of receipt of tender in sealed cover superscribing the name of the 
work is 3 p . m . on the tender date . The tender will be opened at 3.30 p . m . on 28-9-2020 in the presence of the tenderers 
present at that time . In case the tender is not materialized on 28-9-2020 due to any reasons , it will be conducted on 
29-9-2020 at the same time and place . 


SI. 


Name of work 


Approximate 
estimate amount 


EMD 
₹ 


Tender form value 
( Including GST and Cess) 


No. 


₹ 


( in lakhs) 

₹ 


1 


0.70 


1,750 


650 


Maintenance work to CCF Office Toilet at 
Kannothumchal in Kannur during the 
year 2020-21. 


2 


1.51 


3.800 


650 


Casting and erection of concrete pillars 
around Mangrove Reserve Forest boundaries 
in Tholambra Section in Kottiyoor Range 
( 45 Nos . ) 


3 


0.92 


2.400 


650 


4 


0.46 


1.200 


650 


Electrification of type II Quarters at Kommeri, 
Tholambra Section in Kottiyoor Range 
Fixing toilet at Alakapuri Waterfall area in 
Sreekandapuram section of Thaliparamba 
Range during the year 2019-2020 
Re wiring of Type I Quarters ( 7/416 ) in 
Chittariparamba Panchayath Kannavam 
Range during the year 2019-20 


5 


0.62 


1.600 


650 


Tender documents can be available from Divisional Forest Office , Kannur. 


Classification of bidder - A , B , C , D PWD Contractor Licence ( For Sl . No. 3 & 5 having registered valid license 
of KSEB ). 


Name of Division - Kannur Forest Divsion . 


Period of completion of work — 1 Month . 


Last date & time from which the tender form will be available — 28-9-2020 , 1 p . m . 


Last date and time of submission of tender — 28-9-2020 , 3 p . m . 


Date and time of opening of tender — 28-9-2020 , 3.30 p . m . 


The cost of tender forms will not be refunded at any cost . EMD will be accepted through DD taken from any of 
the Nationalized Bank in favour of Divisional Forest Officer, Kannur. The name of work should be superscribed on the 
sealed cover . All the conditions prevailed in Kerala Public Works Department and Kerala Forest Department will be 
applicable to these works . Guarantee as prescribed in G. O. ( Ms. ) No. 98/92 PWD dt . 1-11-1992 will also be applicable to 


682 


22nd SEPT. 20201 


FOREST DEPARTMENT 


531 


this tender . Tender forms are not transferrable . Tender should be submitted along with a preliminary agreement signed 
and executed in a stamp paper worth 200. Incomplete tenders and tenders without EMD or tender received after this 
stipulated time are liable to be rejected. The undersigned reserves the right to reject any tender without assigning any 


reason thereof. 


More details can be had from Olo the Divisional Forest Officer, Kannur, Kannothumchal, Kannur or Olo the 
Range Forest Officer, Kottiyoor / Thaliparamba / Kannavam during the working hours and also form the website : 
www.keralaforest.gov.in . 


( Sd ). 
Divisional Forest Officer. 


Office of the Divisional Forest Officer, 
Kannur. 


( For and on behalf of the Governor of Kerala ). 


Gaz . No. 37 /2020 /DTP ( Forest ). 


683 


